Kerala Gazette No. 25 dated 20th June 2017. 
PART I 


सत्यमेव जयते 


) 


GOVERN 


S 


രള സർക്ക 
NMENT OF 


ാം 
KERALA 


കേരള സർക്കാർ 


സംഗ്രഹം 


സാമൂഹ്യനീതി വകുപ്പ്- 18 - 5 - 2013 - ലെ സ . ഉ . ( പി ) നം . 40 / 13 / സാ . നീ . വ . നമ്പർ 
- ഉത്തരവ് പ്രകാരം പുനർ/ സ്ഥിര നിയമനം ലഭിച്ച അംഗപരിമിതരുടെ 
സർവ്വീസ് ആനുകൂല്യങ്ങൾ- ഭേദഗതി ഉത്തരവ് റദ്ദ് ചെയ്ത് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 


- സാമൂഹ്യനീതി ( ഡി ) വകുപ്പ് 
സ . ഉ . ( പി ) നമ്പർ 5 / 2017 / സാ . നീ . വ. തിരുവനന്തപുരം, തീയതി 2017 ഏപ്രിൽ 26. 


പരാമർശം: - ( 1) 18 - 5 - 2013 - ലെ സ . ഉ . ( പി ) നമ്പർ 40 / 13 / സാ . നീ . വ . നമ്പർ 

ഉത്തരവ് 
(2 ) 3- 2 - 2016 - ലെ സ . ഉ. ( പി ) നമ്പർ 1 /16 / സാ . നീ . വ . നമ്പർ ഉത്തരവ് 
( 3) 4 - 5- 2016 - ലെ സ . ഉ . ( പി ) നമ്പർ 6/ 16 / സാ . നീ . വ . നമ്പർ ഉത്തരവ്. 


ഉത്തരവ് 
പരാമർശം ഒന്നിലെ ഉത്തരവ് പ്രകാരം 16 - 8 - 1999 - നും 31- 12 - 2003 - നുമിടയിൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന താൽക്കാലികമായി നിയമനം ലഭിച്ച് 179 
ദിവസം സേവനം പൂർത്തിയാക്കിയിട്ടുള്ള 2677 അംഗപരിമിതർക്ക് സൂപ്പർ ന്യൂമററി 
തസ്തിക സൃഷ്ടിച്ച് പുനർ റഗുലർ നിയമനം നൽകുന്നതിന് ഉത്തരവായിരുന്നു . 
-- 2 . ഇപ്രകാരം നിയമിക്കപ്പെട്ടവരുടെ സേവന വ്യവസ്ഥകൾ പരാമർശം 2 
പ്രകാരം രൂപീകരിച്ച് ഉത്തരവായിരുന്നു . പ്രസ്തുത ഉത്തരവ് ഭേദഗതി ചെയ്ത് 
പരാമർശം 3 പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ ടി 
ഉത്തരവിൽ ഇൻകിമെ ന്റ് സംബന്ധിച്ച വ്യക്തത വരുത്തണമെന്ന് വിവിധ 
വകുപ്പുകളിൽ നിന്നും ആവശ്യപ്പെടുകയുണ്ടായി. 

- 3. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു . പരാമർശം 3 പ്രകാരമുള്ള 
ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് പരാമർശം രണ്ടിലെ മൂന്നാം ഖണ്ഡികയിലെ രണ്ടാം 
പിരിവു താഴെ പറയുന്ന പ്രകാരം ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഇൻക്രിമെന്റ്. - നിരീക്ഷണകാലം ( പാബേഷൻ), ടെസ്റ്റ് യോഗ്യത എന്നീ 
നിബന്ധനകൾ ഒഴിവാക്കി ടി ജീവനക്കാർക്ക് കെ .എസ്. ആർ. ഭാഗം 1- ലെ വ്യവസ്ഥകൾ 
പ്രകാരം ഇൻക്രിമെന്റ് അനുവദിക്കാവുന്നതാണ്. 

പരാമർശം രണ്ടിലെ ഉത്തരവ് മേൽ ഭേദഗതിയോടെ നിലനിൽക്കുന്നതാണ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


മിനി ആന്റണി ഐ . എ .എസ്., 

പെഷ്യൽ സെക്രട്ടറി. 


സെകട്ടറി, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, തിരുവനന്തപുരം 
( ആമുഖ കത്ത് സഹിതം) 
ഡയറക്ടർ, സാമൂഹ്യനീതി വകുപ്പ്, തിരുവനന്തപുരം 
സംസ്ഥാന വികലാംഗ കമ്മീഷണർ, തിരുവനന്തപുരം 
രജിസ്ട്രാർ, കേരള ഹൈക്കോടതി, എറണാകുളം ( ആമുഖ കത്ത് സഹിതം) 
അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, എറണാകുളം, തിരുവനന്തപുരം 
- ( ആമുഖ കത്ത് സഹിതം ) 
സെക്രട്ടറി, നിയമസഭ, തിരുവനന്തപുരം (ആമുഖ കത്ത് സഹിതം ) 
എല്ലാ വകുപ്പ് മേധാവികൾക്കും 
എല്ലാ ജില്ലാ കളക്ടർമാർക്കും 
എല്ലാ പൊതുമേഖലാ വകുപ്പ് എം . ഡി ./ സി . ഇ . ഒ.മാർക്കും 
രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റീസ്, കേരള, മഹാത്മാഗാന്ധി, കൊച്ചിൻ , കാലിക്കട്ട്, 
കണ്ണൂർ, ശ്രീ ശങ്കരാചാര്യ, കാർഷിക സർവ്വകലാശാല 
രജിസ്ട്രാർ, സഹകരണസംഘം, തിരുവനന്തപുരം 
മാനേജിംഗ് ഡയറക്ടർ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, തിരുവനന്തപുരം 
ചെയർമാൻ, ഇലക്ട്രിസിറ്റി ബോർഡ്, തിരുവനന്തപുരം 
പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ( എ ആന്റ് ഇ )/ ( ആഡിറ്റ്) കേരള , 
തിരുവനന്തപുരം ( ആമുഖ കത്ത് സഹിതം) 
പൊതുഭരണ ( സർവ്വീസസ് എ . സി . ഇ .) വകുപ്പ് 
ധനകാര്യ വകുപ്പ് 
നിയമ വകുപ്പ് 
പൊതുഭരണ (എസ്. സി.) വകുപ്പ് 
ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ( വെബ്ആന്റ് ന്യൂ മീഡിയ ) 
ഡയറക്ടർ, എംപ്ലോയ്മെന്റ് ആന്റ് ട്രെയിനിംഗ്, തിരുവനന്തപുരം 
കരുതൽ ഫയൽ/ഓഫീസ് കോപ്പി. 


12 


